Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


| 


GOVERNO 


കർ 


രള സർക്ക 
NMENT OF 


ർക്കാർ 


KERALA 


A 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st December 2013 

2013 ഡിസംബർ 31 
| 10th Pousha 1935 
1935 പൌഷം 10 


52 


വാല്യം 2 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


വരൾച്ച - അടിയന്തിരം 


ടെണ്ടർ ഫാറ ങ്ങൾ ഭൂജലവകുപ്പിന്റെ കോഴി ക്കോട് 
ജില്ലാ ഓഫീസിൽനിന്നും 3 - 1 - 2014 മുതൽ 6 - 1- 2014 പകൽ 
1 മണിവരെ ലഭി ക്കു ന്നതാണ്. മുദ്രവച്ച ദർഘാ സു കൾ 
ലഭിക്കേണ്ട അവസാന തീയതി 6 - 1- 2014 പകൽ 4 മണിവരെ. 
ദർഘാ സുകൾ അന്നേദിവസം പകൽ 4 . 30 - ന് ഹാജ രായ 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
വിശദവിവരങ്ങൾ ജില്ലാ ഓഫീസ്, ഭൂജലവകുപ്പ്, കോഴിക്കോട് 
നിന്നും ലഭിക്കുന്നതാണ്. 


നമ്പർ ജി. ഡബ്ളിയു . കെ . കെ . ഡി. ടി -1515 ( 5 ) / 2012. 

2013 ഡിസംബർ 5. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് കോഴിക്കോട് 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പവ്യ ത്തി ക്കാ യി 
പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും മുദ്രവച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്. 


- (ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് നമ്പർ - 13 / 2013 - 14 . 


ദർഘാസ് പരസ്യം 


പ്രവർത്തിയുടെ സ്വഭാ വവും അടങ്കൽ തുകയും 
കോഴിക്കോട് ജില്ലയിലെ 10 സ്ഥലങ്ങളിൽ രാജീവ്ഗാന്ധി 
കുടിവെള്ള മിഷൻ പദ്ധതിയുടെ കീഴിൽ വകുപ്പ് 
നിർദ്ദേശിക്കുന്ന രീതിയിൽ കുഴൽക്കിണറുകളിൽ ഹാൻഡ് പമ്പ് 
ഘടിപ്പിക്കുന്ന ജോലി - Y 1,04, 000 

നിരതദ്രവ്യം - ? 3, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലാവധി - 30 ദിവസം. 


നമ്പർ ജി . ഡബ്ലു . കെ .എൻ. ആർ./1497/ 2012 .2013 ഡിസംബർ 10 . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് കണ്ണൂർ 
ജില്ലാ ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
( പവ്യ ത്തി യുടെ പേരെഴുതി മുദ്ര വച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


10th DEC . 2013] 


GROUND WATER DEPARTMENT 


98 


മറ്റ് വ്യവസ്ഥകൾ 


ക്രമ ദർഘാസ് നമ്പരും ജോലിയുടെ നിരതദ്രവ്യം 
നമ്പർ വിവരങ്ങളും അടങ്കൽ തുകയും 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, രണ്ടാംനില , അഡീഷണൽ സിവിൽ സ്റ്റേഷൻ, 
കണ്ണൂർ എന്ന മേൽവിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച 
സമയത്തിനുമുൻപ് ലഭിക്കേണ്ടതാണ്. 


4 ,000 


37/ 2013 -14 - കണ്ണൂർ ജില്ലയിലെ സെൻട്രൽ 
ജയിൽ ബ്ലോക്ക് I- ൽ കൃത്രിമ ഭൂജല 
പരിപോഷണ നിർമ്മാണം - 1,43,000 
38/2013- 14 - കണ്ണൂർ ജില്ലയിലെ സെൻട്രൽ 
ജയിൽ ബ്ലോക്ക് IV - ൽ കൃത്രിമ ഭൂജല 
പരിപോഷണ നിർമ്മാണം- Y 1,48,000 


2. പവ്യ ത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

പ്രവർത്തി സമ യ ങ്ങളിൽ കണ്ണൂരിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


4, 000 


3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില - 3 400 + വാറ്റ്. 


ദർഘാസ് ഫോറം വിത രണം ചെയ്ത് തു ട ങ്ങുന്ന 
തീയതിയും സമയവും - 26 - 12 - 2013 , 10 മണിമുതൽ. 


4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെടെയുള്ള തീരു മാനങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 2 - 1- 2014 , 1 മണി വരെ. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 2- 1- 2014, 3 മണിവരെ. 


5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസമാകു 
ക യാ ണ ങ്കിൽ തൊട്ടടുത്ത പവ്യത്തിദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തു തന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 2 - 1- 2014 
വൈകുന്നേരം 4 മണി. 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
ഭൂജലവകുപ്പ്, കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി - 31- 1- 2014. 


